Reg. No. KLIVN /12 


Government of Kerala 

1981 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI) Trivandrum , Monday , 


28th September 1981 

[No. 753 
6th Asvina 1903 (Saka ) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport- B ) Department 

WITHDRAWAL NOTIFICATION 
No. 12942/TB2 /80 /TF & P. 

Dated , Trivandrum 25th August 1981. 
S.R.O. No 1113/81.-- Under subsection (1) of section 52 of the Kerala 
Land Acquisition Act, 1961 (21 of 1962), the Government of Kerala hereby 
withdraw from the acquisition of lands mentioned in the Schedule hereto 
annexed in respect of which land acquisition proceedings were initiated by 
the issue of Notification No. 73815/ TB2/76 /PW dated the 18th January, 
1977 under subsection (1) of section 3 thereof published in the Kerala 
Gazette Estraordinary No. 39 dated th 19th January, 1977 and the Declara 
tion under section 6 of the said Act published under Notification No. 62745/ 
TB2/77/ W & T dated 3rd January , 1978, in the Kerala Gazette Extraordi 
nary No. 9 dated 5th January , 1978 . 

SCHEDULE 
District - Trichur . 

Taluk - Talappilly. 
Village - Mina ]ur. 

( The extent given to approximate) 
Survey No. Description 

Extent in hectares 
8/2 · Village Reserve 

1.4878 
Now Dry 
33,3652 /B . 


2 


Explanatory Note 


This does not form part of notification but is intended to explain the 
reason for the issue of notification ). 


Due to change of alignment of extent and Subdivision numbers have 
changed . Also changes in the village records due to assignment already 
made has since been effected and caused change of Subdivision Nos. already 
notified . 


എസ്. 

ആർ. ഒ. നമ്പർ 1113/ 81. - 1961- ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് (1962- ലെ 21) 52 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം, കേരള 
സർക്കാർ ഇതോടൊന്നിച്ച് ചേർത്തിട്ടുളള പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 1977 
ജനുവരി 19 -ാം തീയതിയിലെ 39 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽ 
പ്രസിദ്ധപ്പെടുത്തിയ പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (11 -ാം ഉപവകുപ്പു 
( പ്രകാരമുളള 1977 ജനുവരി 18-ാം തീയതിയിലെ 73815/ ററിബി2/ 76/ പി . ഡബ്ലൂ . 
എന്ന നമ്പർ പരസ്യവും 1978 ജനുവരി 5 -ാം തീയതിയിലെ 9 -ാം നമ്പർ 
അസാധാരണ കേരള ഗസററിൽ 1978 ജനുവരി 13-ാം തീയതിയിലെ 62745 / 
ററിബി2 | 77| ഡബ്ലിയു . ആൻറ് ററി എന്ന നമ്പർ വിജ്ഞാപനപ്രകാരം പ്രസിദ്ധ 

പ്പെടുത്തിയ പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരമുളള (പഖ്യാപനവും 
പുറപ്പെടുവിച്ചുകൊണ്ട് സ്ഥലമെടുപ്പു നടപടികൾ ആരംഭിച്ചിട്ടുളളതുമായ 
സ്ഥലം വിലക്കെടുക്കുന്നതിൽ നിന്നും ഇതിനാൽ പിൻവാങ്ങുന്നു. 


പട്ടിക 


ജില്ല - തശ്ശൂർ. 


താലൂക്ക് തലപ്പിളളി 


വില്ലേജ്_മിനലൂർ. 


( സുമാർ വിസ്തീർണ്ണമാണു നൽകിയിട്ടുളളത്) 


സർവേ നമ്പർ 


വിവരണം 


വിസ്തീർണ്ണം 
( ഹെക° റററിൽ) 


8| 2 


വില്ലേജ് റിസർവു 
ഇപ്പോൾ പുരയിടം 


1. 4878 


3 


വിശദീകരണകുറിപ്പ് 


( ഇതു വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ വിജ്ഞാപനം പുറപ്പെടുവി 
ക്കുവാനുളള കാരണം വിശദീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്) . 


നേർരേഖയിൽ മാററംമൂലം വിസ്തീർണ്ണവും സബ്ഡിവിഷൻ നമ്പരും 
മാറുകയുണ്ടായി. നേരത്തെ നടത്തിയ പതിച്ചുകൊടുക്കലിന്റെ ഫലമായി 
വില്ലജ രേഖകളിൽ പിന്നീടു മാററം വരികയും അതുകൊണ്ടു നേരത്തെ പ്രസി 
e °ധപ്പെടുത്തിയ സബ്ഡിവിഷൻ നമ്പരുകളിൽ മാറ്റം വരികയും ചെയ്തു . 


By order of theGovernor, 

P , SANKARAN NAIR , 
Additional Secretary . 


PRINTED AND PUBLISHED BY THE B. G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


Reg . No. KL /TV (N )/ 12 


Cortenset of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


MORT 


28th September 1981 


Vol. XXVI] 


Trivandrum , Monday , 


[No. 752 


6th Asvina 1903 


GOVERNMENT OF KERALA 


Labour (E ) Department 


NOTIFICATION 


No. 24132 /E1/81/LBR . 

Dated , Trivandrum , 26th September, 1981. 
S. R. O. No. 1112 /81. - In exercise of the powers conferred by cláuse (b ) 
of sub-section ( 1) of section 3 of the Minimum Wages Act, 1948 (Central Act 
il of 1948), read with sub -section (2 ) of section 5 thereof, and in supersession 
ofNotification No. 56171/A1 /69/LSWD dated , the 14th August, 1971 published 
in Part I of the Kerala Gazette dated the 24th August, 1971 the Government 
of Kerala, having considered the advice of the Committee appointed . 
under clause (a ) of sub - section (1) of section " 5 of the said Act and 
also the advice of the Minimum Wages Advisory Board constituted under 
section 7 of the said Act, hereby revise the minimum rates of wages payable 
to the employees employed in the Oil Milling Industry in the State of Kerala 
as specified in the Schedule hereto annexed and fix the 1st day of November, 
1981 as the date on which the said rates shall come into force. 


33 /3649/MC. 


SCHEDULE 


Time-rated werkers 


Alinimum Basic Wage 
(Per day of 8 hours of work ) 


Rs. 


Categery of workers 
I. UNSKILLED 

1 . Head LoadWerkers 
2 . 

Yard Worker 
3 . Oiler 
4. Bellowman (Blower ) 


8.15 


8.50 


II. SEMI-SKILLED 

1. Sticher (Gunny bags) 
2 . Chuck Worker (Rotary ) 
3 . Chuck Worker ( Expeller ) 
4 . Cutterman (doing the work of carrying 

copra to the cutter and removing 

cake ) 
5 . Fireman 
6. Filterman 
7. Cooper if attached to Mills including 

Filler /Oil measurer 
8. Oil passing Worker 

9 . Tinker ifattached to Mits 
10 . Keedam Puzhukku (Pressman ) 
11 . Yard Mooppan 
12. Chucks Edamooppan 


8.75 


III. SKILLED 

1 . Fitter 
2 . Latheman ( Turner ) 
3 . Chuck Mooppan /Foreman (Rotary) 
4 . Foreman (Expeller ) 
5 . Blacksmith 
6 . 

Engine Driver 
7. Electrician (qualified /without qualification 

but with experience and in independent 

charge) 
8. Operator (Electrical and Mechanical) 
9. Operators of deoiling machines and other 

sophisticated machines (excluding solvent 
extraction units) 


8.95 


3 


- 


In addition to the above basic wages, the workers have to be paid dearnas 
allowance at the following rates, on a sliding scale: 

1. Daily paid workers. - 7.7 paise per each point in excess of 100 points 
in the new series of consumer price index published by the Bureau of Economics 
and Statistics, Government of Kerala , with the year, 1970 , as base for the 
nearest centre (excluding Munnar and Meppadi.) 

2. Monthly paid workers .-- 2.00 per cach point in excess of 100 points in 
the new series of consumer price index with the year, 1970, as base for the 
Dearest centre (excluding Munnar and Meppadi) . 
IV . PecE -RATED WORKERS/EMPLOYEES 
1. Tinker - tinkering per oil tin Rs. 0.78 (Materials for tinkering 

being provided by the employer ). 
2. Cooper - Pumping charges 

(filling barreldrum /tin ) per 
quintal of oil 

0.15 
3. Loading of oil tinfoil barrel/oil drum : 
(a ) Per tin 

0.05 
( b ) Per barrel/drum 

0.40 
In addition to the above basic wage, dearness allowance at the following 
Tate is payable to the piccc -rated tinkers and coopers : 

(i) Tinker. - 2.8 paise per rupec per each point in excess of 100 in 
the new series of consumer price indices published by the Burcau of Economics 
and Statistics , Government of Kerala with the year , 1970 as base for the 
Dearest centre ( excluding Munnar and Meppadi). 

(ii ) Cooper. - The same rate as that suggested for tinker in (i) above . 
V. MONTHLY -RATED WORKERS (OFFICE STAFF) 
Category 

Monthly Minimum Basic Wages 

Rs. 
1. Purchase Manager (Assessor ) 

235.00 
II, ( 1) Clerk 

Accountant 
Cashier 

210.00 
Typist 
III. 

( 1 ) Peort 
(2 ) Attender 

150.00 
( 3 ) Watchman 
IV . Sweeper (Part-time) 

100.00 


DEARNESS ALLOWANCE 

The monthly -rated workers Categories I, II and III shall be eligible for 
dearness allowance at the rate of Rs. 2.00 per each point in excess of 100 
points in the new series of consumer price index with the year, 1970 as base 
for the nearest centre (excluding Munnar and Meppadi). 

I. In case employees of any establishment at present are getting higher 
wages and dearness allowance than the Minimum Wages fixed as per this 
notification, they shall continue to enjoy such higher rates . 

II. The minimum monthly rates for categories for which daily rates of 
basic wages and dearness allowance have been recommended will be the 
basic wages and dearness allowance for each category multiplied by the 
figure 26 , the average number of working days assumed for a month .. 
Similarly the monthly rate divided by 26 will be the daily rate . 


III. BATTA FOR NIGHT SHIFTS 

A minimum rate of 60 paise in addition to the wages may be paid for alls: 
categories of workers who have to work during night. 


By order of the Governor, 


C. P. NAIR , 
Special Secretary. 


Explanatory Note 
( This does not form part of the notification , but is intended to indicate 
its general purport). 

Government have decided to revise the minimum wages in Oil Milling 
Industry as contemplated in section 5.1 (a) of Minimum Wages Act, 1948. 

This notification is intended to achieve the above object. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


1. 


Ror. No. KL / IV (N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th September 1981 
Vol. XXVI] Trivandruma , Monday, 

[No. 756 
6th Asvina 1903 ( Saka ) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport - B ) Department 

NOTIFICATION 
No. 23732 / TB2/81/ TF & P . Dated , Trivandrum , 15th September 1981 . 

S.R.O. No. 1116 /81. - Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India, the President 
has in Notification No. 2/4 /63 /Judl. II dated 31-5-1963 entrusted the 
Government of Kerala with their consent, the functions of the Central 
Government under theKerala Land Acquisition Act , 1961 (21 of 1962), 
in relation to the acquisition of lands for the purpose of the Union , in the 
State of Kerala ; 

And, whereas, it appears to the Government of Kerala that the land 
specified in the schedule below is needed or is likely to be needed for a 
public purpose , to wit for the construction of a Shunters Shed at Ernakulam 
in connection with the Ernakulam -Alleppey Broad Gauge Railway line ; 

Now , therefore, notice to that effect is hereby given to all whom it 
may concern, in accordance with the provisions of subsection (1) of section 3 
of the said Act . 

Under subsection (4 ) of section 19 the said Act, the Government of 
Kerala direct that in view of the urgency of the case, the provisions of section 
5 of the Act shall not apply to this case . 

33/3655 /V , 


2 


SCHEDUL : 


District - Ernakulam . 
Village - Ernakulam. 

Taluk---Kanayannoor . 
( The extent given is approximate ) 


Survey No. Classification 

Extent 

Are. Sq.Metre 
2365/7 Wet 

05 67 
Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport ) . 

President of India has in Notification No. 2/4 /63/ Judl. II dated 
31-5-1963 entrusted theGovernment of Kerala with their consent the powers 
to acquire land for the use of Central Government in the State, and it 
appears to the State Government, that the land mentioned in the schedule 
above is needed for a public purpose viz . for the construction of Shunters 
Shed in connection with Ernakulam -Alleppey Broad Guage Railway line . 

This Notification is intended for the above purpose . 

എസ്. ആർ, ഒ , നമ്പർ 1116/ 81. - ഇൻഡ്യൻ ഭരണഘടനയിലെ 258-ാം അനു 
ച്ചേഛദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
( പ്രസിഡൻറ് 31-5-1963- ലെ 2/ 4/ 63 /ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
പകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യങ്ങൾക്കായി ഭൂമി വില 
യ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് 
(1962 - ലെ 21) അനുസരിച്ചുളള കേന്ദ്രസർക്കാരിൻറ ചുമതലകൾ കേരള 
സർക്കാരിനെ, അവരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ഭൂമി ഒരു പൊതുആവശ്യത്തിന് 
അതായതു എറണാകുളം- ആലപ്പുഴ ( ബാഡ്ഗേജ് റയിൽപാത സംബന്ധിച്ച് 
എറണാകുളത്തു ഷൺടേഴസ് ഷെഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, 
ആവശ്യമുണ്ടാകാൻ സാദ്ധ്യതയുണ്ടെന്നോ, കേരള സർക്കാരിന് തോന്നുന്നതി 
നാലും ; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക°° 3 -ാം വകുപ്പ് (1 )ം ഉപ 
വകുപ്പു പ്രകാരമുളള നോട്ടീസ് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതി 
നാൽ നൽകുന്നു . 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പു (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച ഈ സംഗതിയിൽ ( പസ്തുത 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ! ബാധകമാകുന്നതല്ലെന്നു കേരള 
സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 


3 


പട്ടിക 


ജില്ല - എറണാകുളം, 


വില്ലേജ്- എറണാകുളം. 


താലൂക്ക്- കണയന്നൂർ. 


( സുമാർ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ 

ഇനം 

വിസ്തീർണ്ണം 

ആർ, ച , മീററർ 
2365/7 നിലം 

05 67 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ്.) 

ഇൻഡ്യൻ (പസിഡൻറ് 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർ ക്കാരിന്റെ ഉപയോഗത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കാനുള്ള അധികാരം കേരള സർക്കാരിനെ അവരുടെ 
സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയും മുകളിൽ പട്ടികയിൽ പറ ഞ്ഞി 
ടുള്ള ഭൂമി ഒരു പൊതുക്കാര്യത്തിനു അതായത 

എറണാകുളം-ആലപ്പുഴ 
( ബാഡ്ഗേജ് റയിൽപാത സംബന്ധിച്ചു ഷൺടേഴ്സ് ഷെഡ് നിർമ്മിക്കു 
ന്നതിനു ആവശ്യമാണെന്നു സംസ്ഥാന സർക്കാരിന് തോന്നുകയും ചെയ്യുന്നു . 

മേൽപ്പറഞ്ഞ ഉദ ° ദേശം നിറവേററുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ വിജ്ഞാപനം, 


By order of the Governor , 
P. SANKARAN NAIR, 

Additional Secretary. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981. 


Reg . No. KL / TV (N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th September 1981 
Vol. XXVI] Trivandrum , Monday, 

[No. 754 
6th Asvina 1903 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport- B ) Department 

DECLARATION 
No. 20538 / TB2/81/TF & P . 

Dated , Trivandrum , 17th September 1981. 
S.R.O.No. 1114/81. - Whereas in exercise of the powers conferred by 
clausc (1 ) of Article 258 of the Constitution of India, the President has, in 
notification No. 2 /4 /63/Jud !. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government under 
the Kerala Land Acquisition Act, 1961 (Act 21 of 1962), in relation to 
the acquisition of lands for the purpose of the Unicn in the State of Kerala ; 

And whereas, under subsection (1 ) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 369/ TB2 /80 /W & T 
dated the 19th May , 1980 , has been published as S.R.O.No. 465/80 in 
the Kerala Gazette Extraordinary No. 345 dated the 19th May , 1980; 

And whereas, under subsection (4 ) of section 19 of the said Act, the 
Government of Kerala have directed that in view ofthe urgency of the 
case, the provisions of section 5 of the Act shall not apply to the lands 
specified in the schedule below ; 

And , whereas, the Government of Kerala are satisfied that the 
lands have to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the Schedule below and 
measuring 67 ares and 42 square metres be the same a little more or less , 
are needed for a public purpose, to wit for the construction of Ernakulam 
Alleppey Broad Guage Railway line from chainage 10400 to chainage 27600 
and under scction 7 of the said Act, direct the Special Tahsildar (Land 


2010.052112 


2 


5 


9 


Acquisition ) Railways, Shertallai to take order for the acquisition of the 
Jands. Further under subsection (1 ) of section 19 of the Act the Govern 
ment direct that the Collector may take possession of the lands on the 
expiry of fifteen days from the date of publication of the notice mentioned 
in subsection ( 1) of section 9 of the said Act. 

A plan of the lands is kept in the office of the Special Tahsildar (Land 
Acquisition ) Railways, Sheriallai and may be inspected at any time during 
office hours . 

SCHEDULE 
District - Alleppey. 

Taluk - Shertallai 
Village-- Thuravoor South . 

( The extent given is approximate) 
Sl: Survey No. Description 

Extent in 
No. 

Are S. Metre 
200/-1AB3 

Wet 

09 50 
2 200 / 16A3 

Dry 

06 

68 
3 200/ 16B4 

03 52 
4 200 / 16B5 

01 55 
200 /24A4 

04 10 
6 200 /24A5 

01 10 
7 200 /24B3 

01 15 
8 200 / 19C5 

01 

21 
9 200/1906 

01 60 
10 200/23/6 

00 

30 
11 200/23/7 

03 

30 
12 200/27/A2 

01 35 
13 200 / 27/ B7 

01 52 
14 200 /27 /B8 

02 80 
15 200 / 27/ B6 

02 15 
16 200/28/2 

01 60 
17 196/2/2 

02 04 
18 196 / 1-2 

03 

88 
19 196/7 

01 62 
20 196/6/2 

01 51 
21 195 /13AB/2 

00 85 
22 195/12/2 

02 52 
195/12/3 

00 

50 
195 /11- A2 

00 

59 
25 195 / 11- B 

Dry 

01 21 
196/8/2 

03 

20 
196/8/3 

00 

80 
28 195/10/2 

05 

10 
29 196 / 16 - B /2 

Dry 

00 

17 


> 


2 


72 


9 


32 


> 


99 


22 


> 


22 


Wet 


> 


Wet 


Total 


67 


42 


3 


Explanatory Note 
( This is not part of the Inotification but is intended to bring out the 
general purport). 

President of India has in Notification N ). 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent, the powers 
to acquire land frr the use of Central Government in the State , and it 
appears to the State Government that the lan ismen izaed in the schedule 
above is needed for a public purpose viz. for the construction of Ernakulam 
Alleppey Broad Gauge Railway line . 

This declaration is intended for the above purpose . 

എസ്. ആർ. ഒ, നമ്പർ 1114/81.---ഇൻഡ്യൻ ഭരണഘടന 253 -ാം അനു 
ച്ചേദം(1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച 
(പ്രസിഡൻറ 31-5-1963- ലെ 214/63/ജുഡീഷ്യൽ II എന്ന 

നമ്പർ 
വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച്, 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ട്( 1962- ലൈ 21) അനുസരിച്ചുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ , കേരള 
സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 ) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരമുളള 1980 

മേയ 

19 -ാം തീയതിയിലെ 
369/ ടി , ബി 2 / 80/ ഡബ്ളൂ ആൻറ് ടി എന്ന നമ്പർ വിജ്ഞാപനം 1980 മേയം 
19 -ാം തീയതിയിലെ 345 -ാം 

നമ്പർ അസാധാരണ കേരള ഗസററിൽ 
എസ്. ആർ, ഒ. നമ്പർ 465/80 ആയി പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും ; 
പസ്തുത ആക്റ് 

19-ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം , 
സംഗതിയുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് താഴെ, പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള ഭൂമിക്കു (പസ്തുത ആക്ററ ° 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ബാധക 
മാകുന്നതല്ലെന്നു കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

പസ്തുത ഭൂമി ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, കേരള സർക്കാർ പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു 
പകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 67 ആർ 42 ചതുരശ്രമീററർ 
വിസ്തീർണ്ണത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു 
പൊതുക്കാര്യത്തിനു അതായത് 10400 ചെയിനേജ് മുതൽ 27600 ചെയി 
നേജ°വരെ എറണാകുളം ആലപ്പുഴ ( ബാഡ്ഗേജ് റയിൽപ്പാത നിർമ്മിക്കുന്നതി 
നാവശ്യമാണെന്ന് ഇതിനാൽ ( പഖ്യാപിക്കുകയും പ്രസ്തുത ഭൂമി വിലയ്ക്കെ 
ടുക്കുന്നതിനുള്ള ഉത്തരവു വാങ്ങാൻ പ്രസ്തുത ആക്റം 
( പകാരം ചേർത്തല റെയിൽവേ സ്ഥലമെടുപ്പു സ്പെഷ്യൽ തഹശീൽദാരോട 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത ആക° s ° 9 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുള്ള നോട്ടീസ് പസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 15 ദിവസം കഴിയുമ്പോൾ കളക്ടർക്ക് പ്രസ്തുത്ഭൂമി കൈവശ 

പ്പെടുത്താവുന്നതാണെന്നും പ്രസ്തുത ആക°s ° 19 -ാം വകുപ്പ് (1) -ാം ഉപ 
വകുപ്പു പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പ്ലാൻ ചേർത്തല റെയിൽവേ സ്ഥലമെ 
ടുപ്പു സ്പെഷ്യൽ 

തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 
ആഫീസ് സമയത്ത്എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്നതു 


7 -ാം വകുപ്പും 


മാണ 


. 


പട്ടിക 


ജി -ആലപ്പുഴ, 


താലൂക്ക് ചേർത്തല , 


വില്ലേജ - തുറവൂർ സൗത്ത്, 


| കമ 


(സുമാർ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ 

വിവരണം 

ആർ 


വിസ്തീർണ്ണം 


നമ്പർ 


ച . മീററർ 


1 


നിലം 
പുരയിടം 


3 
4 


2 


2 


13 


23 


13 


2 


2 


200/11എബി-3 
200/16 3 
200/16 ബി 4 
200/16 ബി 5, 
200/2434 
200/24 എ 5 
200 /24 ബാദ 
200 /19.സി 5 
200/ 19 സി 6 
200/ 23,6 
200/23 6 
200/27 എ 2 
200/27 ബി 7 
200/ 27/ ബിൽ 
200/27 ബി 6 
200/28/2 
196/2/2 
196/ 1-2 
196/7 
196/6/2 
195113 എബി/2 , 
195/12/2 
195/12/3 
195/11 എ 2 
195 /11 - ബി 
196| 8 | 2 
1968/3 
195/10/2 
196/ 16 / ബി / 2 


09 
06 
03 
01 
04 
01 
01 
01 
01 
00 
03 
01 
01 
02 
02 
01 
02 
03 
01 
01 
00 
02 
00 
00 
01 
03 
00 
05 
00 


7 
8 
9 
10 
11 
12 
13 
14 
15 
16 
17 
18 
19 
20 
21 
22 
23 
24 
25 
26 
27 
28 
29 


50 
68 
52 
55 
10 
10 
15 
21 
60 
30 
30 
35 
52 
80 1 
15 
60 
04 
88 
62 
51 
85 
52 
50 
59 
21 
20 
80 
10 
17 


33 


33 


33 


15 


3 : 


നിലം 


3 


പുരയിടം 


3 ) 


35 
നിലം 
പുരയിടം 


ആകെ 


67 


42 


5 


വിശദീകരണക്കുറിപ്പ് 
(ഇതു വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയുംമുകളിൽ പട്ടികയിൽ പറ 

ഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് എറണാകുളം-ആലപ്പുഴ 
a( ബാഡ്ഗേജ് റെയിൽപ്പാത നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് സംസ്ഥാന 
സർക്കാരിന് തോന്നുകയും ചെയ്യുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനു വേണ്ടിയുള്ളതാണ് ഈ പ്രഖ്യാപനം. 


By order of the Governor , 

P. SANKARAN NAIR, 
Additional Secretary. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUMI , 1981. 
333653 


Reg . No. KL/TV (NO)/ 12 


Baverecnt of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


MONS 


NTV 


Vol. XXVI) Trivandrum , Monday, 


28th September 1981 

- [No. 757 
6th Asvina 1903 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport- B ) Department 

NOTIFICATION 
No. 23886 / TB2/81 /TF & P. 

Dated , Trivandrum , 25th August 1981 
S. R. O. No. 1117/ 81. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has in 
Notification No. 2 /4 /63 /Judl. II dated 31-5-1963 entrusted the Government 
ofKerala with their consent, the functions of the Central Government, under 
the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to the acquisi 
tion of lands for the purpose of the Union in the State of Kerala ; 

And, whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose , to wit for doubling rail track between Chalakudy and 
Angamaly Railway Stations . 

Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 3 of 
the said Act. 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 5 
of the Act shall not apply to this case. 

333656/V , 


2 


Taluk --- Alwaye . 


SCHEDULE 
District - E1*nakulam . 

Village-- Kothakulangara North . 

(Block No. 213) 

(The extent given is approximate ) 
Sl. No. Survey No. 

Classification 


Extent 
in Hectare 


1 


2 
3 
4 


940/5 B1 Part 
941/1BI Full 
9418 B1 Full 
941/10 B Part 


Wet 

Wet 
Dry now wet 

Dry 


0. 0240 
0.0574 
0.0329 
0.0125 


Total 


0.1268 


Explanatory Note 
(This is not part of the notification , but is intended to bring out the 
general purport.) 

President of India has in Notification No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of Central Government in the State, and it 
appears to the State Government that the lands mentioned in the Schedule 
above is needed for a public purpose viz , for doubling of rail track 
between Chalakudy and Angamaly . 

The notification is intended for the above purpose. 

എസ്. ആർ. ഒ . നമ്പർ 1117/ 81.- ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനു 
ച്ചേദം(1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
ഇൻഡ്യൻ രാഷ്ടപതി1963 മേയ് 31-ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപന പ്രകാരം 

കേരള സംസ്ഥാനത്ത യൂണിയൻ 
ആവശ്യങ്ങൾക്കായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് ° 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ (1962- ലെ 21) അനുസരിച്ച് കേന്ദ 
സർക്കാരിന്റെ ചുമതലകൾ , കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി 
ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ . പറഞ്ഞിട്ടുളള സ ° ഥ ക്ഷങ്ങൾ ഒരു പൊതുകാര്യത്തിന് 
അതായത ചാലക്കുടി അങ്കമാലി, റയിൽവേ സ്റേറഷനുകൾക്കിടയ്ക്കുളള 
റയിൽപാത ഇരട്ടിപ്പിക്കുന്നതിന ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിട 
യുണ്ടെന്നോ കേരള സർക്കാരിനു ° ധ വന്നിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്റം” 3 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പു 
| പകാരമുളള നോട്ടീനും ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതീനാൽ നൽകി 
യിരിക്കുന്നു . 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിയലക്കു ബാധകമാകുന്ന.തല്ല എന്ന് 

സർക്കാർ 
നിർദേശിച്ചിരിക്കുന്നു . 


3 


പട്ടിക 
ജില്ല - എറണാകുളം. 

താലൂക്ക് ആലുവ, 
വില്ലജ° --കോതകുളങ്ങര വടക്ക് 

( ബ്ലോക്ക് നമ്പർ 213 ) 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
" കമനമ്പർ സർവ്വ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ) 
940/5 ബി 1 ഭാഗം നിലം 

0.0240 
2 941/1 ബി 1 മുഴുവനും 

0.0574 
3 941/8/ ബി 1 മുഴുവനും പുരയിടം 
ഇപ്പോൾ നിലം 

0.0329 
941/10 ബാ /ഭാഗം പുരയിടം 

0.0125 


1 


1) 


4 


ആകെ 


0.1268 


വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജ്ഞാപനത്തിൻറ ഭാഗമല്ല . എന്നാൽ അതിൻറ പൊതു 
ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്. ) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2| 4 | 63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറ ആവശ്യത്തിലേയ്ക്ക 
ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവരുടെ 
സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതുആവശ്യത്തിന് അ അതായത 

ചാലക്കുടി അങ്കമാലി 
റയിൽവസ്റേറഷനുകൾക്കിടയിലുളള റയിൽപാത ഇരട്ടിപ്പിക്കുന്നതിന 
ആവശ്യമാണെന്ന് സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതുമാകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനു ° ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor , 

P. SANKARAN NAIR , 
ddditional Secretary . 


PRINTED AND PUBLISRED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1881 


Rog . No. KLITV (N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol.XXVI] Trivandrum , Monday, 


28th September 1981 

[No. 7 
6th Asvina 1903 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport- B ) Department 

NOTIFICATION 
No. 25289 / TB2 /81 / TF & P . Dated , Trivandrum , 15th September, 1981 . 

S.R.O. No. 1119 /81. - Whereas in exercise of the powers conferred t 
clause (1) of Article 258 of the Constitution of India , the President h 
in Notification No. 2 /4 /63 /Jud ). II dated 31-5-1963 entrusted the Gover, 
ment of Kerala , with their consent, the functions of the Central Governme 
under the Kerala Lard Acquisition Act, 1961, (21 of 1962), in relation 
the acquisition of land for the purpose of the Union in the State of Keral 

And whereas, it appears to the Government of Kerala that the lar 
specified in the schedule below is needed or is likely to be needed for 
public purpose, to wit for doubling rail track between Chalakudy ar 
Angamaly Railway Stations; 

Now , therefore, notice to that effect is hereby given to all whom itmi 
concern , in accordance with the provisions of subsection (1) of scction 3 
the said Act . 

Under subsection (4 ) of section 19 of the said Act, the Governme 
direct that in view of the urgency of the case , the provisions 
Section 5 of the Act shall not apply to this case. 

931265AIRI / 1 


SABEDULE 

District - Ernakulam . 
Taluk - Alwaye . 

Village-- Kothakulangara South ,. 
(Block No. 217 ) 

( The extent given is approximate) 
Survey No.-- 877/14 C part Classification - Diry Extent in Hectare - 0.0400 

Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport.) 

President of India has in Notification No. 2 / 4/63IJudl. II dated 
31-5-1963 entrusted the Government of Kerala with their consent, the 
powers to acquire land for the use of Central Government in the State 
and it appears to the State Government that the land mentioned in the 
schedule above is needed for a public purpose, viz . for doubling of rail 
track between Chalakudy and Angamaly . 

This Notification is intended for the above purpose . 

എസ്. ആർ. ഒ. നമ്പർ 1119/81.--ഇൻഡ്യൻ ഭരണഘടനയിലെ 258 -ാം 
അനുച്ഛേദം (1) -ാം ഖൺഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
(പ്രസിഡൻറ 31-5-1963- ലെ 2/4/1963 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത്.യുണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചു , 1961- ലെ കേരള സ്ഥലമെടുപ്പ 
ആക°s ” (1962- ലെ 21) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ 
കേരള 

സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കു 
ന്നതിനാലും; 

പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന 
അതായത് ചാലക്കുടി റയിൽവേ സ്റേറഷനും അങ്കമാലി റെയിൽവേ സ്റേറ 
ഷനും ഇടയ്ക്കുളള റെയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിനു ആവശ്യമുണ്ടെന്നോ ആവ 
ശ്യമുണ്ടായേക്കാമെന്നോ കേരള സർക്കാരിന് തോന്നുന്നതിനാലും, 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ്, (1) -ാം ഉപ 
വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരമുളള അതുസംബന്ധിച്ച് നോട്ടീസ് അതി 
നോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിനാൽ നൽകിയിരിക്കുന്നു . 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പു (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകു 
പിലെ വ്യവസ്ഥകൾ ഈ സംഗതിയിൽ ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. 

പട്ടിക 

ജില്ല - എറണാകുളം. 
താലുക്ക ° -ആലുവ, 

വില്ലേജ°-കോതകുളങ്ങര സൗത്ത് 
ബ്ളോക്ക് നമ്പർ 217 
( സുമാർ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ -877 /14 സി , ഭാഗം ഇനം - പുരയിടം വിസ്തീർണ്ണം 

ഹെക്ടറിൽ_0.0400 , 


താഴ 


-- * 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ പസിഡൻറ് 31-5-1963- ലെ 2/ 4/63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജഞാപനംമൂലം ഈ സംസ്ഥാനത്തു കേന്ദ്ര സർക്കാരിൻറ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് അതായത് ചാലക്കുടിക്കും 
അങ്കമാലിക്കും ഇടയ്ക്കുളള റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് 
സംസ്ഥാന സർക്കാരിനു തോന്നുകയും ചെയ്യുന്നു . 

രമേൽപ്പറഞ്ഞ ഉദ്ദേശം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം, 


By order of the Governor , 

P. SANKARAN NAIR , 
Additional Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981. 


Reg. No. K.LTV( TV)/12 


Government of Kerala 

19 ) 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20 ന് 


Vol. XXVI] Trivandrum , Monday 


28th September 1981 

[ No. 760 
6th Asvina 1903 (Saka ) 


GOVERNMENT OF KERALA 
Public Works (D ) Department 
NOTIFICATIONS 

(1 ) 
No. 39389/D1/81 /Pw. 

Dated, Trivandrum, 26th September 1981 . 
Whereas in exercise of the powers conferred by clause ( 1) of Article 
258 of of the Constitution , the President has in Notification 

No. 214 63 
Judl- II dated 31-5-1963 entrusted the Government of Kerala with theirconsent 
the functions of the CentralGovernment under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962); in relation to the acquisition of lands 
for the purpose of the Union , in the Kerala State . 

And, whereas it appears to the Government of Kerala that the lands 
specificd in the schedule below are needed or are likely to be needed for a 
public purpose, to wit for the construction of Kazhakkuttom to Kovalam 
Bye -pass notice to that effect is 

hereby 

given to all whom it 
may concern in accordance with the provisions of section 3 (1) of the 
said Act. 

ഭരണഘടന , 258 -ാം വകുപ്പ് (1 ) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയൻ ആവശ്യങ്ങൾക്കായി 

കേരള സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നതു സം ബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരളം സ്ഥലമെടുപ്പ് 

1962- ലെ 21 -ാം ആക്റ ) 
പ്രകാരം കേന്ദ്ര ഗവൺമെൻറിൻറ പവ ത്തികൾ 1963 മേയ് 31 -ാം തീയതി 
യിലെ 214/ 63IJudl-II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ 
ഗവൺമെന്റിന്റെ സമ്മതത്തോടു കൂടി ഭരമേല്പിച്ചിരിക്കയാലും. 

33/ 3659/s . 


ആക്റം 


2 


- 


താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുള്ള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് കഴക്കൂട്ടം മുതൽ കോവളം വരെയുളള ബൈപാസ 
നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ, കേരള 
ഗവൺമെൻറിന് തോന്നുന്നതിനാലും അതിനുളള നോട്ടീസ് അതു സം ബ 
ന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്റ് 3 (1) എന്ന വകുപ്പിലെ വ്യവ 
സ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

SCHEDULE 

District - Trivandrum . 
Taluk - Trivandrum . 

Village -- Thiruvallam . 
( The extent given is approximate) 

Description - Dry land. 
Sl. No. Survey No. 

Extent in 

hectare 
79,33 

0 .. 1052 
79/34 

0.4971 
79,35 

0.0769 
79/36 

0.0728 
5 79/37 

0. 1376 


Total 


0.8896 


(2 ) 
No. 39882/Dl81/PW. 

Dated , Trivandrum , 26th September 1981 . 
Whereas in exercisee of the 

powers conferred by clause ( 1) 
of Article 258 of the Constitution , the Presidenthas, in his Notification No. 
2/4 /63/Judl. II dated 31-5-1963 entrusted the Government of Kerala with 
their consent, the functions of the Central Government, under the Kerala 
Land Acquisition Act, 1961 ( Act 21 of 1962), in relation to the acquisition of 
lands for the purpose of the Union in the Kerala State . 

And, whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for the construction of link road from Willingdon 
Ísland to Cochin Byepass N. H.47 notice that effect is hereby given to all 
whom it may concern in accordance with the provisions of Section 3 (1) 
of the said Act . 

ഭരണഘടന 258 -ാം വകുപ്പ് (1)-ാംഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച് രാഷ്ടപതിയൂണിയന്റെ ആവശ്യങ്ങൾക്കായി കേരള സംസ്ഥാ 
നത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക° s ” ( 1962 - ലെ 21 -ാം ആക°°) പ്രകാരം കേന്ദ്ര ഗവൺ 
മെൻറിൻറ ( പവൃത്തികൾ 31-5-1963 -ാം തീയതിയിലെ 214 163 
Judl. II- Oം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെന്റിനെ ആ ഗവൺമെൻറിൻ: 
സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും, 


3 


താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് നാഷണൽ ഹൈവേ 47 -ം വില്ലിംഗ്ടൺ ഐലൻറും 
തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് നിർമ്മിക്കുന്നതിന ആവശ്യ 
മുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള 

ഗവൺമെൻറിനു 
തോന്നുന്നതിനാലും അതിനുളള നോട്ടീസ് 

അതു 

സംബന്ധിക്കുന്ന 
എല്ലാവർക്കും മേപ്പടി ആക്റ് 3 (1) എന്ന വകുപ്പിലെ വ്യവസ്ഥകള 
നുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

SCHEDULE 
District - Ernakulam. 

Taluk - Kanayannur. 
( The extent given is approximate ) 
SI, No. Survey No. 

Description 

Extent in 
hectare 


(1) 


(2 ) 


(4 ) 


( 3 ) 
Village - Maradu. 

Nilam 
Parambu 
Niſam 


- 


2 
3 


35 


Paramba 


5 ) 


3 


33 


33 


19 


3 


5 
6 
9 
8 

9 
10 
11 
12 
13 
14 
15 
16 
17 
18 
19 
20 
21 
22 
23 


1453/1 
1453/2 
1453/3 
1435/1 
14353 
1436/3 
1436 2 
1436/1 
1437/1 
1437/2 
1438 (part) 
1439,2 
140214 
1401 / 4 
1401/1 
1401/2 
14002 
13982 
13991 
1399/2 
1399/3 
1396 
1271/2 
1271/4. 
1271,5 
1275/2 
127574 
1276/5 
1276/1 


0.0121 
0.2030 
0.0500 
0.0809 
0.0700 
0.1219 
0.1500 
0. 1614 
0.1200 
0. 1913 
0.1014 
0.0000 
0.1514 
0.2814 
0.2223 
0.0162 
0.0121 
0.2223 
0.0809 
0.0724 
0.0686 
0.0607 
0.0805 
0.0202 
0.0605 
0.6534 
0.5628 
0.0607 
0,302 


31 


Nilam 
Parambų, 
Nilam 


3 


Parambu 

Nilam 
Parambu 

, 
Nilam 


3 


Parambu 


39 


25 
26 
27 
28 
20 


0 : 


(3 ) 


Parambu 


" 


3 ) 


>> 


2 


Nilam 


9 


Parambu 
Nilam 


Parambu 
Nilam 


30 
31 
32 
33 
34 
35 
36 
37 
38 
39 
40 
41 
42 
43 
44 
45 
46 
47 
48 
49 
50 
51 
52 
53 
54 
55 
56 
57 
58 
59 
60 
161 

62 
63 
64 
65 


>> 


1274/4 
12832 
1283/3 
1286/2 
1286/1 
1280/6 
1282/1 
1282/3 
128711 
1288 
1289/3 
1313/1 
1312/1 
1311/1 
1311/2 
1311/3 
1311/4 
1311/5 
1309 
1310 
1308/1 
130712 
130714 
13075 
130717 
1307/8 
1307/14 
1307/9 
1307/11 
1307/12 
1299/2 
1299/3 
1299 / 
1300 
1302/1 
130272 
130276 
1302/7 
1302/15 
13031 
1303/4 


0.0121 
0.3214 
0.0405 
0.3630 
0.2580 
0.0809 
0.1800 
0.0405 
0.2440 
0.0486 
0.0202 
0.1840 
0.0860 
0.0161 
0.1614 
0.0809 
0.0081 
0.1211 
0.1211 
0.0990 
0.0800 
0.1869 
0.0600 
0.0809 
0.0202 
0.0262 
0.0040 
0.0809 
0.0564 
0.0830 
0.0505 
0.0909 
0.0643 
0.0121 
0.0564 
0.0686 
0.0302 
0.0402 
0.0405 
0.1514 
0.0909 


>> 


22 


> 


> 


79 


> 


92 


7 


2 


93 


1 


22 


> 


Parambu 


70 


Total 


7.8600 


5 


( 1) 


( 2 ) 


(3 ) 
Village - Elamkulam . 

Nilam 


1 


> 


22 


Parambu 


0.2023 
0.2023 
0.3500 
0.0809 
0.0405 
0.1214 
0.0809 
0.0151 
0.0909 
0.0305 
0.0405 


1007 (Part) 
1008/1 
1008/2 
10084 
10094 
100975 
100976 
100928 
1089 
1039 
1074 


92 


9 


8 

9 
10 
11 


> 


Total 


1.2553 


9.1153 


Grand Total 


By order of the Governor , 

P. SOUMINI, 
Joint Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 
33 /3659 / S 


Rog . No. KL / 


Chovernment & Xorala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th September 1981 


Vol. XXVI] Trivandrum , Monday, 


[No. 761 


6th Asvina 1903 


GOVERNMENT OF KERALA 


Home (SSA ) Department 

NOTIFICATION 


No. 52748/SSA1/81/Home Dated, Trivandrum , 28th September, 1981 , 

S. R.O. No. 1120 /81. — Whereas the District Magistrate, Alleppey , has 
as per Proceedings No. P7 -S No. 1483/81 dated the 30th August, 1981, inter 
alia made an order, under sub-section (1) of Section 23 of the Kerala Police 
Act, 1960 (5 of 1961), prohibiting any procession or public assembly in the 
whole area falling under Kayamkulam Municipality of Karthigappally Taluk ; 

And whereas the said order subsequently extended by Government by 
Notification No. 51310 /SSA1/81 /Home dated , the 9th September, 1981 pub 
lished as S. R. O. No. 1043/81 in the Kerala Gazette Extraordinary No. 711 
dated the 9th September, 1981 is due to expire at 6.00 a.m.on the 29th day 
of September, 1981 ; 

And whereas the Government of Kerala consider that for the preserva 
tion of public peace it is necessary that the said order shall continue to remain 
in force; 


Now , therefore, in exercise of the powers conferred by sub -section (2 ) 
of Section 23 of the Kerala Police Act, 1960 (5 of 1961), the Government of 


33 / 3660 /MC . 


2 


Kerala hereby direct that the said order shall remain in force for a further 
period of 15 days with effect on and from 6.00 a . m . on the 29th day of 
September, 1981 


By order of the Governor, 


K. V. MODU, 
Additional Secretary to Government. 


Explanatory Note 
It has been reported to Government that if the public get any chance to 
take out processions or to hold public meetings in Kayamkulam Municipal 
area it will create serious law and order situation by way of indiscriminate 
and wanton retaliation by anti-social elements and it is necessary to continue 
the prohibitory order for the preservation of public peace in the area . Govern 
ment are convinced that the prohibitory order has to be continued . Hence 
this notification . This is not part of the notification but is intended to indicate 
its general purport. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


Reg . No. KL/ TV (N ) /12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum ,Monday , 


28th September 1981 

[ No. 755 
6th Asvina 1903 ( Sala ) 


GOVERNMENT OF KERALA 
Transport, Fisheries & Ports ( Transport B ) Department 

DECLARATION 
No. 23065 /TB2 /81/ TF & P . 

Dated , Trivandrum , 15th September 1981. 
S.R.O.No. 1115 /81. - Whereas inexercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63 /Judl. II dated 31-5-1963, entrusted the Government 
of Kcrala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to the 
acquisition of land for the purpose of the Union in the State of Kerala ; 

And, whereas, under subsection (1 ) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 34874 / TB2/80 / TF & P 
dated the 26th February , 1981, has been published as S.R.O. No. 311/81 in 
the Kerala Gazette Extraordinary No. 195 dated the 11th March , 1981 ; 

And, whereas, under subsection (4 ) of section 19 of the said Act, the 
Government of Kerala have directed that in view of the urgency of the case, 
the provisions of section 5 of the Act shall not apply to the land 
specified in the schedule below ; 

And whereas the Government are satisfied that the vsaid land has 
to bc acquired for a public purpose ; 

Now , therefore , the Government of Kerala hereby declare under 
section 6 of the said Act that the land specified in the schedule below and 
measuring 0.1075 hectare be the 

a little more or less, 
is needed for a public purpose , to wit for the construction of Broad Guage 
Railway line from Ernakulam to Alleppey (chainage 3300 to 3475 ) 

33 /3654 / B 


same 


2 


and valer section 7 of the said Act, direct the Special Tahsildar (Land 
Acquisition Railways, Ernakulam to take order for the acquisition of the 
land. Further , under subsection (1 ) of section 19 of the said Act, 
the Government direct that the Collector may take possession of the land 
on the expiry of fifteen days from the date of publication of the notice 
mentioned in subsection (1) of section 9 of the said Act. 

A plan of the land is kep : in the office of the Special l ahsildar (Land 
Acquisition ) Railways, Ernakulam and may be inspected at any time during 
office hours. 

SCHEDULE 

District - Ernakulam . 
Taluk - Kanayannoor . 

Village - Elamkulam . 
(The extent given is approximate ) 
Sy. and Sub Division No. - 964/3 . 
Description - Wet. 
Extent - 0.1075 hectare. 

Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport). 

President of India has in Notification No. 2 /4 /1963/Judl. [ [ dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of Central Government in the State , and it 
appears to the State Government that the land mentioned in the schedule 
above is needed for a piblic purpose. viz. for the cistecton of a Brai 
Guage Railwiy line from Ernakulam to Alleppey (Chainiige 3300 to 3475 ) . 

This declaration is intended for the above purpose . 
എസ്- ആർ, ഒ , നമ്പർ 1115 /81. - ഇൻഡ്യൻഭരണഘടന258 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി 
1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
( പകാരം കേരള സംസ്ഥാനത്ത്യൂണിയൻ ആവശ്യത്തിനായി ഭൂമി വില 
യ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് 
(1962- ലെ 21 ) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ കേരള സർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പു - ആക്ററ് (1962- ലെ 21 ) 3 -ാം വകുപ്പു 
(1) -ാം ഉപവകുപ്പു പ്രകാരമുളള 1981 ഫെബ്രുവരി 26 -ാം തീയതിയിലെ 
34874|ററി , ബി . 2/80 ടി . എഫ്. ആൻറ് പി . നമ്പർ വിജ്ഞാപനം 1981 
! മാർച്ചു 11 -ാം തീയതിയിലെ 195 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽഎസ്. 
ആർ. ഒ. 311 /81 -ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും ; 

പസ്തുത ആകം ററ് 19 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററു 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയ്ക്ക് ബാധക 
മാകുന്നതല്ല എന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിട്ടുളളതിനാലും ; 


| 


3 


( പസ്തുതഭൂമി ഒരു പൊതു കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്നു കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, കേരള സർക്കാർ താഴെ പട്ടികയിൽ പാഞ്ഞിട്ടു 
ളളതും 0.1075 ഹെക്ടർ വിസ്തീർണ്ണത്തിൽ അൽപ്പം കൂടുതലോ കുറവോ 
വരുന്നതുമായ ഭൂമി ഒരു പൊതുകാര്യത്തിന്, അതായത് എറണാകുളംമുതൽ 
ആലപ്പുഴ വരെ ഒരു ( ബാഡ്ഗേജു റെയിൽവെ ലൈൻ പണിയുന്നതിന് 
3300-3475 ചെയിനേജു ) ആവശ്യമുണ്ടെന്ന് പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു 
പ്രകാരം പ്രഖ്യാപിക്കുകയും പ്രസ്തുത ആക്റാ 7 -ാം വകുപ്പു പ്രകാരം 
ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിക്കാൻ എറണാകുളം 
റെയിൽവേ ലാൻ ” അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാരോട് നിർദേശി 
ക്കുകയും ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (1) 
ഉപവകുപ്പു പ്രകാരം സർക്കാർ പ്രസ്തുത ആക° ററ് 9 -ാം വകുപ്പ് (1 ) -ാം 
ൽ ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് (പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ കളക്ററർക്ക് ( പസ്തുത ഭൂമി 
കൈവശപ്പെടുത്താവുന്നതാണെന്നും നിർദേശിക്കുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ എറണാകുളം റെയിൽവേ ലാൻറു 
അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 
ആഫീസ് സമയത്ത്എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്നതു 
മാകുന്നു . 

പട്ടിക 
ജില്ല - എറണാകുളം, 

താലുക്ക്- കണയന്നൂർ. 
വില്ലേജ് - എളംകുളം. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേയും സബ് ഡിവിഷനും നമ്പ - 06-13 . 
വിവരണം - നിലം, 
വിസ്തീർണ്ണം-0.1075 ഹെക്ടർ, 

വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിൻറ ഭാഗമല്ല . എന്നാൽ അതിൻറ പൊത 
ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിനുവേണ്ടിയുളളതാണ്.) 

ഇന്ത്യൻ രാഷ്ട്രപതി 31-5-1963- ലെ 2 |4 | 63ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ ഞാ 
പനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തിനായി ഭൂമി 
വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവരുടെ സമ്മത 

ത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി 
ഒരു പൊതുക്കാര്യത്തിന് അതായത് എറണാകുളം മുതൽ ആലപ്പുഴവരെ ഒരു 
ബാഡ്ഗേജ് റെയിൽവേ ലൈൻപണിയുന്നതിന് 3300 മുതൽ 3475 ചെയി 
നേജ് ആവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേല്പറഞ്ഞ ലക്ഷ്യം നിറവേററുന്നതിനു . ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ പ്രഖ്യാപനം. 

By order of the Governor, 

P. SANKARAN NAIR 

Additional Secretary . 
PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM 1981. 


Reg . No. KL/ TV (N )/ 12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th September 1981 
Vol.XXVI] Trivandrum ,Monday , 

6th Asvina 1903 (Saka ) 


(No. 758 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport-B ) Department 

NOTIFICATION 
No. 12942 / TB2 /80/ TF & P . 

Dated, Trivandrum , 25th August 1981. 
S.R.O. No. 1118 /81. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India, the President 
of India has in Notification No. 2/4/63 Judl. II dated 31-5-1963 entrusted the 
Government of Kerala, with their consent the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (21 of 1962 ), in 
relation to the acquisition of lands for the purposes of the Union in the 
State of Kerala ; 

And , whereas, it appears to the Government of Kerala that the lands 
specified in the Schedule below are needed or are likely to be needed for a 
public purpose, to wit for doubling rail track between Wadakkancherry and 
Mulangunnathukavu Railway stations; 

Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 3 of 
the said Act. 

Under subsection (4) of section 19 of the said Act, the Government 
dircct that in view of the urgency of the case the provisions of section 5 of 
the Act shall not apply to this case . 

GPT. 33 /3657/81/J . 


2 


Taluk - Talappilly. 


SCHEDULE 
District- Trichur. 

Village- Minalur. 

( Block No. 83) 

( The extent given is approximate ) 
SL. Survey No. 

Description 
.No. 
1 . 8/2 Part 

Dry 
2 . 

814 Full 
3 . 

8/5 Full 


Extent in 
Hectares 
0.8388 
0.2995 
0.0496 


Dry 
Dry 


Total 


1.1879 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
General purport). 

The President of India has in Notification No. 2 /4 /63 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the State , and 
it appears to the State Government that the landsmentioned in the 
schedule ahove is needed for a public purpose viz. for the doubling of 
rail track between Wadakkancherry and Mulagunnathukavu . 

This notification is intented for the above purpose. 

എസ്. ആർ. ഓ . നമ്പർ 1118 /81. - ഇൻഡ്യൻ ഭരണഘടനയിലെ 258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
പ്രസിഡൻറും 1963 മേയ് 31 -ാം തീയതിയിലെ 2 / 4 /63 /ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത് യൂണിയൻറ ആവശ്യത്തി 
നായിഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെ 
ടുപ്പ്” ആക്ററ് (1962- ലെ 21 ) അനുസരിച്ചുളള കേന്ദ്രസർക്കാരിന്റെ ചുമത 
ലകൾ , കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി .ഭരമേൽപ്പിച്ചിരി 
ക്കുന്നതിനാലും, 
താഴെ 1 പട്ടികയിൽ , പറഞ്ഞിട്ടുളള ഭൂമി ഒരു 

പൊതുക്കാര്യത്തിന 
അതായത് വടക്കാഞ്ചേരി റയിൽവേസ്റേറഷനും മുളംകുന്നത്തുകാവു റയിൽവേ 
" സ്റേറഷനുമിടയ്ക്കുളള റയിൽപാത ഇരട്ടിപ്പിക്കുന്നതിനു ആവശ്യമുണ്ടെന്നോ, 
ആവശ്യമുണ്ടായേക്കാൻ സാദ്ധ്യതയുണ്ടെന്നോ കേരളസർക്കാരിന് തോന്നുന്നതി 
നാലും 

ഇപ്പോൾ , അതിനാൽ ആയതിലേക്കുളള നോട്ടീസ് അതുമായി ബന്ധപ്പെട്ട 
എല്ലാപേർക്കും പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ 
വ്യവസ്ഥകൾ പ്രകാരം ഇതിനാൽ നൽകുന്നു . 

സംഗതിയുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക° oo 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ ഈ സംഗതിയിൽ ബാധകമാകുന്നതല്ലെന്നു 
(പസ്തുത ആക്ററ് 19 -ാം വകുപ്പു (4 )-ാം ഉപവകുപ്പു പ്രകാരം സർക്കാർ 
നിർദ്ദേശിക്കുകയുംചെയ്യുന്നു . 


3 


പട്ടിക 
മില്ല - തൃശ്ശൂർ. 

താലൂക്ക°_തലപ്പിള്ളി . 
വില്ലേജ്_മിനലൂർ. 

( ബ്ളോക്കു നമ്പർ 83) 
( ഏകദേശവിസ്തീർമാണം കൊടുത്തിരിക്കുന്നത്) 
| ( കമനമ്പർ സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
1 , 8/2 ഭാഗം പുരയിടം 

0.8388 
2 . 84മഴുവനും 

0.2995 
3 . 8/5 മുഴുവനും 

0.0496 
ആകെ 1.1879 


വിശദീകരണക്കുറിപ്പ്. 
(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 
31-5-1963 - ലെ 2 /4 / 63/ജുഡീഷ്യൽ II എന്ന നമ്പർ 

വിജ്ഞാപനം 
മൂലം ഇൻഡ്യൻ പ്രസിഡൻറ് ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപ 

യോഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയും, മുകളിൽപട്ടിക 
യിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് വടക്കാഞ്ച 
രിക്കും മുളംകുന്നത്തുകാവിനും ഇടയ്ക്കുളള റയിൽപാത ഇരട്ടിപ്പിക്കുന്നതിനു 
ആവശ്യമുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനു തോന്നുകയും ചെയ്യുന്നു . 

മേൽ പറഞ്ഞ ആവശ്യത്തിനു വേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor , 

P. SANKARAN NAIR , 
Additional Secretary. 


PRINTED AND PUBLISHED BY THIE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1981, 


